Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


NO 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. 02 ). MMID 
KL/TV (N )/634 /2012 -14 


GOVERND 


കര 


og mo 
NMENT OF 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


23rd July 2013 
2013 2002 23 
1st Sravana 1935 
1935 Lobomo 1 


ueijo 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTICES 


DETAILS OF DEPENDENT 


(1) 


Name and Address 


Relationship 


Wife 


Smt. Lillykutty , 
S .R . Bhavan , 
Kuttiyani, Vattappara P. O ., 
Thiruvananthapuram 


No . WCA - 987/2012. 

20th June 2013 
Whereas, the Oriental Insurance Company Ltd ., 
Divisional Office Thiruvananthapuram has deposited with 
this Court an amount of 4 ,96 ,729 (Rupees Four Lakhs 
Ninetysix Thousand Seven Hundred and Twenty Nine 
only ) as Employees Compensation payable to the 
dependent of the deceased employee Sri Mohanan who 
met with a fatal accident on 24 -12 -2007 arising out of and 
in the course of his employment as a Driver of Milma Van 
bearing No. K1-01 - AA - 3774 under the employer 
viz . D . Devaraj, Ponguvila Veedu , Kannaravila , 
Nellimoodu P. O ., Thiruvananthapuram . 

And whereas an enquiry conducted through the 
Assistant Labour Officer, Nedumangadu it is understood 
that the following person is the dependent of the 
deceased employee within the meaning of Section 2 (1) (d ) 
of the Employees Compensation Act, 1923. 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days from the date of publication of this notice 
in the Official Gazette. If no such claims are received 
within the stipulated time limit , the entire amount of 
compensation will be disbursed to the dependent 
mentioned above . Claims, if any , preferred thereafter will 
not be considered . 


23rd JULY 2013 ] 


LABOUR DEPARTMENT 


(2 ) 


തിരു വ ന ന്ത പുരം ജില്ല യിൽ നെല്ലിമൂട് പി . ഒ .- ൽ Now therefore notice is hereby given that any other 
കണ്ണറവിള, പോങ്ങുവിള വീട്ടിൽ ഡി. ദേവരാജന്റെ കീഴിൽ persons claiming to be the dependents of the deceased 
കെ .എൽ. 01-എഎ - 3774 -ാം നമ്പർ മിൽമ വാനിന്റെ ഡ്രൈവറായി 

workman should prefer their claims, in writing before me 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 

- within 15 days (fifteen days) from the date of publication 
ശ്രീ . മോഹനന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 

of this notice in the official gazette . If no such claims are 
നൽകുന്നതിനായി ? 4,96,729 ( നാലുലക്ഷത്തി തൊണ്ണൂറ്റി 

received within the stipulated time limit, the entire amount 

of compensation will be disbursed to the dependents 
ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രം) ഈ 

mertioned above. Claims, if any preferred thereafter will 
ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 

not be considered . 
ആക്ടിലെ 2(1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ചപകാരം 
ടിയാന്റെആശിത യായി തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ - തിരു വ ന ന്ത പുരം, കാട്ടാ യി ക്കോണം പി . ഒ .- ൽ 
പി. ഒ. യിൽ കുറ്റ്യാണി, എസ്. ആർ. ഭവനിൽ ശ്രീമതി ലില്ലിക്കുട്ടി മഹാദേവപുരം മിനിഭവനിൽ ശ്രീ . ആർ. രാജന്റെ കീഴിൽ ജോലി 
മാത്രമേഉള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാര നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
മുള്ള ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ട് 

ശ്രീ . രാജന്റെആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകു 
ങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 

ന്നതിനായി 3 7 , 12,694 (ഏഴു ലക്ഷത്തിപന്ത്രണ്ടായിരത്തി 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം എന്റെമുമ്പാകെ 

അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മാത്രം) ഈ ആഫീസിൽ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 

കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 

2( 1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 

ആശിത രായി തിരുവനന്തപുരം, ടൈറ്റാനിയം പി. ഒ. യിൽ 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 

കൊച്ചുവേളി മാധവപുരം പുതുവൽ പുത്തൻ വീട്ടിൽ ശ്രീമതി 
വ്യക്തിക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . അ തി നു ശേഷം 

ചന്ദ്രവല്ലി ( ഭാര്യ ), വീണാ രാജ് (മകൾ), വിജിരാജ് (മകൾ), 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 

ശ്രീമതി ജാനകി ഏലിയാസ് ജാനമ്മ (മാതാവ്) എന്നിവർ 

മാത്രമേയുള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാര 
No. WCA - 1087/2010 . 

27th June 2013. 

മുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും 

ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
Whereas, the Tahsildar (RR ), Thiruvananthapurm has 

ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
deposited with this court an amount of 7 7 , 12 , 694 എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
(Rupees Seven lakhs twelve thousand six hundred and തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
ninety four only ) as Employees Compensation payable to അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
the dependents of the deceased employee Sri Rajan who മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന താ ണ്. 
met with a fatal accident on 3 -3 - 2003 arising out of and in 

അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
the course of his employment under the employer, പരിഗണിക്കുന്നതല്ല. 
Sri Rajan , Mini Bhavan , Mahadevapuram , Kattayikkonam , 

( 3 ) 
Thiruvananthapuram . 

- No. WCA -243/2012. 

28th June 2013. 
And whereas an enquiry conducted through the Whereas the Divisional Manager. M /s. Oriental, 
Assistant Labour Officer, Thiruvananthapuram 2nd Circle , Insurance Company Ltd ., Thiruvalla has deposited with 
Kazhakkuttom it is understood that the following persons this court an amount of 7 4, 68 , 227 (Rupees Four lakhs 
are the dependants of the deceased employee within the 

Sixty Eight Thousahd Two Hundred and Twenty Seven 
meaning of Section 2 ( 1 ) ( d ) of the Employees , 

Only ) as Employees Compensation payable to the 
Compensation Act, 1923 . 

dependent of the deceased employee Sri Herculis who 

met with a fatal accident on 27 - 3 - 2000 arising out of and 
DETAILS OF DEPENDENTS 

in the course of his employment as Truck Driver under 

the employer, Sri Damodaran , C . K ., Chiravathikkal , 
St. Name and Address Relationship 

Angadickal P.O ., Chengannoor. 
No. 

And whereas an enquiry conducted through the 
- 1 Smt. Chandravally, 

Wife 

Assistant Labour Officer, Pathanamthitta it is understood 
Puthuval Puthan Veedu , 

that the following person is the dependant of the 
Madhavapuram , Kochuveli , 

deceased employee within the meaning of Section 2 ( 1) (d ) 
Titanium P. O ., 

of the Employees Compensation Act, 1923 . 
Thiruvananthapuram 

DETAILS OF DEPENDENT 


2 


Veenaraj 


do. 


Daughter 


Name and Address 


Relationship 


3 


Vijiraj 


I 


do . 


Daughter 


Wife 


Smt Sumathi Herculis , 

- Thannipoikayil House, 
Kozhencherry P. O ., 
Pathanamthitta Dist . 


- 4 


Smt. Janaki 
| Alias Janamma do . 


Mother 


23rd JULY 2013 ] 


LABOUR DEPARTMENT 


Now therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (fifteen days) from the date of publication 
of this notice in the official gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependent 
mentioned above . Claims, if any preferred thereafter will 
not be considered . 


ചെങ്ങന്നൂർ അങ്ങാടിക്കൽ പി . ഒ . - ൽ ചിറ വാതിക്കൽ 
ശ്രീ .ദാമോദരൻ, സി. കെ .യുടെകീഴിൽ ട്രക്ക് ഡ്രൈവറായി ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ . വി . ഹെർക്കുലീസിന്റെ ആശ്രിതക്ക് തൊഴിലാളി നഷ്ട 
പരിഹാരം നൽകു ന്ന തിനായി ? 4,68 , 227 ( നാലുലക്ഷത്തി 
അറുപത്തിഎട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിഏഴ് രൂപ മാത്രം) 
ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ട 
പ രി ഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് 
നിർവ്വചിച്ചപകാരം ടിയാന്റെആശ്രിതയായി പത്തനംതിട്ട ജില്ല 
യിൽ കോഴഞ്ചേരി പി . ഒ . യിൽ കീഴുക്കര താന്നിപൊയ്കയിൽ 
വീട്ടിൽ ശ്രീമതി സുമതി ഹെർക്കുലീസ്മാത്രമേയുള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


Now therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
- within 15 days (fifteen days) from the date of publication 
of this notice in the official gazette. If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any preferred thereafter will 
not be considered . 

- പത്തനം തിട്ട ജില്ലയിൽ തിരുവല്ല മുത്തൂർ പി . ഒ. - ൽ 
സിൽവർ ബിൽഡേഴ്സിന്റെ കീഴിൽ ജോലിനോക്കിവരവെ മാരക 
മായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ .കുഞ്ഞുമോന്റെആശി 
തർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകു ന്ന തി നായി 

6 ,08,994 ( ആറുലക്ഷത്തിഎണ്ണായിരത്തിത്തൊള്ളായിരത്തി 
തൊണ്ണൂറ്റിനാല് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെആശ്രിതരായി 
പത്തനംതിട്ട ജില്ലയിൽ തോട്ടപുഴശ്ശേരി, മാരാമൺ, പുല്ലാട് തെക്കു 
ട്ട ത്തിൽ ഹൗസിൽ ശീമതി അ മ്മിണി കു ഞ്ഞു മോൻ 
( ഭാര്യ ) , കുമാരി ആൻസി (മകൾ) , കുമാരി ലീന (മകൾ), 

ശ്രീ . ജോൺ ( പിതാവ്) എന്നിവർ മാത്രമേയുള്ളൂവെന്നുംറിപ്പോർട്ട് 
ചെയ്തിരിക്കു ന്നു . അപകാ രമുള്ള ആശിത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


No . WCA - 336/2013 . 

28th June 2013. 
Whereas the M /s. Silver Builders, Muthoor P. O ., 
Thiruvalla , Pathanamthitta has deposited with this Court 
an amount of 7 6, 08 , 994 (Rupees Six lakhs eight thousand 
nine hundred and ninety four only ) as Employees 
Compensation payable to the dependents of the deceased 
employee Sri Kunjumon who met with a fatal accident on 
14 - 2 - 2013 arising out of and in the course of his 
employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Thiruvalla it is understood that 
the following persons are the dependents of the 
deceased employee within the meaning of Section 2 (1 ) 
(d ) of the Employees Compensation Act, 1923 . 


No. WCA - 512/2013. 

28th June 2013. 
Whereas Sri Anilkumar, Nirmala Auto Mobiles Pvt. 
Ltd ., Meleputhen Veedu , Kaithakuzhi, Moongodu P .O ., 
Thiruvananthapuram has deposited with this Court an 
amount of 5 , 98 , 464 (Rupees five lakhs ninety eight 
thousand four hundred and sixty four only ) as Employees 
Compensation payable to the dependents of the deceased 
employee Sri Sunil Joy who met with a fatal accident on 
26 - 10 -2009 arising out of and in the course of his 
employment as Lorry Cleaner under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Neyyattinkara it is understood 
that the following persons are the dependents of the 
deceased employee within the meaning of Section 2 ( 1) (d ) 
of the Employees Compensation Act, 1923. 
DETAILS OF DEPENDENTS 

Age 
Name and Address Relationship ( In case 

of minor) 


- 


4 - 5 


DETAILS OF DEPENDENTS 


No . 


| Sl . 

No . 


Name and Address 


Relationship 


- 


1 


Wife 


| 1 


SA 


Wife 


| Smt. Ammini Kunjumon, 

Thaikkoottathil House, 
Pullad P . O ., 

Pathanamthiitta Dist. 
Kumari Ansi do . 
Kumari Leena 
Sri John do . 


Smt. Ajitha, 

Aparna Bhavan , 
Tholikode, 

Malayinkil P . 0 ., 

Neyyattinkara 
Aparna do. 
Apsa do . 
Sri Nelson do . 
Smt. Baby do. 


- 2 
- 3 


572 


- do. 


Daughter 
Daughter 
Father 


Daughter 
Daughter 

Father 
Mother 


- 


23rd JULY 2013 ] 


LABOUR DEPARTMENT 


Now therefore notice is hereby given that any other 
persons claiming to be the dependents of the deceased 

നമ്പർ എ - 747 / 2012 . 

2013 ജൂൺ 18. 
workman should prefer their claims, in writing before me 
within 15 days ( fifteen days ) from the date of publication 

മാനേജിംഗ് പാർട്ട്ണർ, പവിഴംറൈസ്, കൂവപ്പടിയുടെ 
of this notice in the official gazette . If no such claims are കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
received within the stipulated time limit, the entire amount മരണമടഞ്ഞ ശ്രീ . ബിനുമോന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
of compensation will be disbursed to the dependents നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 5,72, 609 ( അഞ്ചുലക്ഷത്തി 
mentioned above . Claims, if any preferred thereafter will എഴുപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് രൂപ മാത്രം) ഈ 
not be considered . 

ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
- തിരുവനന്തപുരം ജില്ലയിൽമൂങ്ങോട് പി. ഒ., കൈതക്കുഴി 

ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനു സ രിച്ച് നിർവ്വചിച്ച 
മേലേപുത്തൻ വീട്ടിൽ നിർമ്മല ആട്ടോമൊബൈൽസ് പവറ്റ് 

പകാ രം ടിയാന്റെ ആശ്രിതയായി (1) അമ്മിണി (അമ്മ) 
ലിമിറ്റഡ്- ൽ ശ്രീ . അനിൽകുമാറിന്റെകീഴിൽ ജോലിനോക്കി വരവെ 

കുന്നുമേൽത്തടത്തിൽ, പ്രകാശ് പി . ഒ., തങ്കമണി, ഇടുക്കി ജില്ല 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . സുനിൽ ജോയി എന്നവർ മാത്രമേയുള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
യുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതി അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
നായി ? 5,98,464 ( അഞ്ചുലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
നാന്നൂറ്റിഅറുപത്തി നാല്രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവ കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 
ച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെആശ്രിത തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
രായി മലയിൻകീഴ് പി . ഒ., തൊളിക്കോട്, അപർണ്ണാഭവനിൽ 

അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
ശ്രീമതി അജിത (ഭാര്യ), ശ്രീ . നെൽസൺ ( പിതാവ്), ശ്രീമതി 

മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. 
ബേബി ( മാതാവ്), മൈനറായ മക്കൾ കുമാരി അപർണ്ണ കുമാരി 

അ തിനു ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണി 
അപസ എന്നിവർ മാത്രമേയുള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരി 

ക്കുന്നതല്ല . 
ക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 

ഡെപ്യൂട്ടി ലേബർ 

( ഒപ്പ്) 
നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് കമ്മീഷണറുടെഓഫീസ്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു കോട്ടയം. 

കമ്മീഷണർ. 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പ രി ഹാ ര ത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാ 
ണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗ 

നോട്ടീസ് 
ണിക്കുന്നതല്ല. 

നമ്പർ ഡി - 1354/ 2013 . 

2013 ജൂൺ 15 . 
Office of the Employees 

കെ . എസ്. ഇ . ബി .യുടെ കീഴിൽ ജോലി നോക്കി 
Compensation Commissioner , 

വ ര വ മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
Thozhil Bhavan , 

( Sd.) 

ശ്രീ . കെ . ആർ. ബൈജു കുമ്മാടത്ത് വീട്, ചെറായി പി . ഒ., 
Vikas Bhavan P. O ., Employees Compensation 

ഗൗരീശ്വ രം , എറണാകുളം എന്ന യാളുടെ ആശിതർക്ക് 
Thiruvananthapuram -33. 

Commissioner 

തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 1 7,52,600 

(ഏഴുലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ 
നോട്ടീസ് 

മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
(1 ) 

നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 

നിർവ്വചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായികുമ്മാടത്ത് വീട്, 
നമ്പർ ഡബ്ലസിഎ -223/ 2013. 

2013 ജൂ ൺ 18 . 

ചെറായി പി . ഒ ., ഗൗരീ ശ്വരം, കൊച്ചി താമസം 
-- കെ .എസ്. ഇ . ബി ., ഇരിട്ടി ഡിവിഷന്റെകീഴിൽ ജോലി 

( 1 ) ശ്രീമതി ഷെമോൾ (ഭാര്യ) ( 2 ) മാസ്റ്റർ അദ്വൈത് 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 

( മൈനറായ മകൻ) (3 ) കുമാരി അനിഘ ( മൈനറായ മകൾ) 
ശ്രീ . ബിജു പി . തോമസിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട 
പ രി ഹാരം നൽകു ന്ന തി നായി ? 7, 36 , 680 ( ഏഴുലക്ഷത്തി 

(4 ) ശ്രീ . കെ . വി . രവി ( പിതാവ്) ( 5) ശ്രീമതി പ്രശോഭിനി 
മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മാത്രം) 

( മാ താ വ് ) എന്നിവർ മാത്രമേയുള്ളൂ വെന്ന് റിപ്പോർട്ട് 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 

ചെയ്തി രിക്കു ന്നു . അ പകാ രമുള്ള ആശിത രാ ണെന്ന് 
പ രി ഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനു സ രിച്ച് 

അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) ജാൻസി ബിജു അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
(ഭാര്യ ), പുൽത്തകിടിയേൽ, കൊന്നത്തടി, പാറത്തോട് ( 2 ) പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
തോമസുകുട്ടി ( മകൻ), ( 3 ) എമി ( മകൾ), ( 4 ) തോമസ് സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
( അച്ഛൻ) , ( 5 ) എൽസി (അമ്മ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് - നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള വിത രണം ചെയ്യു ന്ന താ ണ്. അ തി നു ശേഷം ലഭിക്കുന്ന 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 

അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 

റീജിയണൽ ജോയിന്റ് ലേബർ 

(ഒപ്പ്) 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് കമ്മീഷണറുടെ കാര്യാലയം, എംപ്ലോയീസ് കോമ്പൻസേഷൻ 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാ 

എറണാകുളം. 

കമ്മീഷണർ. 
ശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


